Reg . No. KL /TV (N )/ 12 


Government of Kerala 

1983 


KERALA GAZETTE 


EXTRAORDINARY 


PUBLISHED BY AUTHORITY 


Vol. XXVIII ] Trivandrum , Friday, 


18th February 1983 

29th Magha 1904 


[No. 156 


GOVERNMENT OF KERALA 


Public Works & Electricity ( Electricity- A ) Department 


NOTIFICATION 


No. 6471/ELA2/83 /PW & E . 

Dated, Trivandrum , 18th February, 1983 . 
S. R. O.No. 201 /83. - In exercise of the powers conferred by section 5 
of the Electricity (Supply) Act, 1948 ( Central Act 54 of 1948 ), read with rule 
3 of the Kerala State Electricity Board Rules, 1957, and in supersession of 
Notification No. 32432/ELA2/82 /PW & E dated the 31st December, 1982 
published as S.R.O. No. 1592/82 in the Kerala Gazette Extraordinary No. 972 
dated the 31st December, 1982, the Government of Kerala hereby reconstitute 
the Kerala State Electricity Board with effect from the 18th February, 1983 
for a period of one year,with the following Members,namely : 
(1) Shri K.Ramabhadran Nair, 

Chairman 
Member, 
Kerala State Electricity Board 

/ 
( 2) Shri V. Sukumaran Nair , 

Accounts Member 
Financial Adviser and Chief 
Accounts Officer, Kerala State 

Electricity Board 
33 /558 /MC. 


( 3 ) 


Member 


Shri C. Dwarakanath , 
Member , 
Kerala State Electricity Board 
Shri D. Babu Paul, 
Special Secretary to Govern 
ment of Kerala , Finance 
Department 


(4 ) 


Member 


(5 ) 


Member 


(6 ) 


Member 


ShriK. Viswanathan Nair, 
Special Secretary to Government 
of Kerala , Law Department 
ShriG.Gopalakrishna Pillai, 
Special Secretary to Govern 
ment of Kerala , Water 
and Power Department 
Shri Varkey George, 
Ancheril, 
Kottayam 


(7 ) 


Member 


By order of the Governor, 


R. P. SINGH , 
Secretary to Government, 
Electricity Department. 


PRINTED AND PUBLISHED BY THE 8. G. P. AT THE GOVERNMENT PRESS , 

TRIVANDRUM , 1983. 


Reg . No. KL/TV 


Government of Kerala 

1983 


. 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED DY AUTHORITY 


18th February 1983 
Vol. XXVIII ] Trivandrum , Friday , 

No. 158 
29th Magha 1904 (Saka ) 


GOVERNMENT OF KERALA 
Transport, Fisheries and Ports ( Transport- B ) Department 


DECLARATION 


No. 32649 /TB2/82 /TF & P. Dated , Trivandrum , 7th February 1983 . 

S. R. O.No. 203/83. - Whereas in exercise of the powers conferred by 
clause ( 1) of Article 258 of the Constitution of India the President has in Noti 
fication No. 2 /4 /63/Judl. II dated 31-5-1963 entrusted the Goverament of 
Kerala with their consent, the functions of the Central Government under 
the Kerala Land Acquisition Act, 1961 ( 21 of 1962), in relation to 
the acquisition of lands for the purpose of the Union in the State of Kerala ; 

And whereas, under subsection (1) of section 3 of the Kerala Land 
Acquisition Act, 1961 (21 of 1962), Notification No. 23240/ rB2/82 /TF & P 
dated the 4th November, 1982 in respect of the landsspecified in the Schedule 
below have been published as S.R.O.No. 1378/82 in the Kerala Gazette 
Extraordinary No. 829 dated the 12th November, 1982; 

And whereas, under subsection (4 ) of section 19 of the said Act, the 
Government of Kerala have directed that in view of the urgency of the case, 
the provisions of section 5 of the Act, shall not apply to the lands specificd 
in the schedule below ; 

33 /560 / B . 


2 


And whereas, the Government of Kerala are satisfied that the said 
lands have to be acquired for a public purpose ; 

Now , therefore, the Governinent of Kerala hereby declare under section 
6 of the Act that the lands specified in the schedule below and measur 
ing 0.0182 Hectare be the same a little more or less, are needed 
foi a public pu "pose , to wit for doubling rail track between Mulangunnathu 
kavu and Trichur Railway Stations and under section 7 of the 
said Act direct the Special Tahsildar ( Land Acquisition ) Railways, Trichur-3 
to take order for the acquisition of thelands. Further under subsection (1) 
of section 19 of the said Act , Government direct that the Collector may 
take possession of the lands on the expiry of fifteen days from the date of 
publication of the notice mentioned in subsection (1 ) of section 9 of the 
said Act. 

A plan of the lands is kept in the Office of the Special Tahsildar , 
(Land Acquisition ) Railways, Trichur- 3 and may be inspected at any time 
during office hours. 

SCHEDULE 


District - Trichur. 


Taluk - Trichur. 


Village - Trichur . 


Sl. No. 


( Block No.- 244 ) 
( The extent given is approximate ) 
Survey 

Description 
No. 
2902/1-3 

Dry 
2902/2-4 


Extent in 

Hectare 
0.0102 
0.0080 


2 


> 


Total 


0.0182 


Explanatory Note 
( This is not part of the notification but is intended to bring out the 
general purport) . 

The President of India has in Notification No. 2 /4 /63/Judl. II dated 
31-5-1963 entrusted the Government of Kerala with their consent the powers 
to acquire land for the use of the CentralGovernment in the State and it 
appears to the State Government that the landsmentioned in the schedule 
above are needed for a public purpose viz. for the doubling of rail track 
between Mulangunnathukavu and Trichur Railway Stations. 


This declaration is intended for the above purpose. 
എസ്. ആർ.ഒ, നമ്പർ 203/ 83 - ഇൻഡ്യൻ ഭരണഘടനയുടെ258 -ാം അനുഛേദം 
(1) -ാം ഖണ്ഡംമൂലംനൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച്, രാഷ്ടപതി 
1963 മേയ് 31 -ാം തീയതിയിലെ 2/ 4/ 63/ജുഡീഷ്യൽ IIഎന്ന നമ്പർ വിജ ഞാപനം 
മൂലം കേരള സംസ്ഥാനത്ത്യൂണിയന്റെ ആവശ്യത്തിനായി ഭൂമി വിലയ്ക്കെ 
ടുക്കുന്നത് സംബന്ധിച്ച്, 1961 - ലെ കേരള സ്ഥലമെടുപ്പ് ആക്ട് (1962 - ലെ 
21) . ( പകാരമുളള കേന്ദ്രസർക്കാരിന്റെ ചുമതലകൾ കേരള സർക്കാരിനെ 
അവരുടെ സമ്മതത്തോടുകൂടി ഭരമേൽപ്പിച്ചിരിക്കയാലും ; 

1961 ലെ കേരള സ്ഥലമെടുപ്പ് ആക്ററ ( 1962 - ലെ 21 ) 3 -ാം വകുപ്പ 
( 1) -ാം ഉപവകുപ്പു പ്രകാരം 1982 നവ മ്പർ12-ാം തീയതിയിലെ 829 -ാം നമ്പർ 
അസാധാരണ കേരള ഗസററിൽ എസ്. ആർ. ഒ . നമ്പർ 1378182 എന്ന 
നമ്പരിൽ 1982 നവംബർ 4 -ാം തീയതിയിലെ 23240 / ടി ബി 2/ 82/ ടി . എഫ്. 
ആൻറ് പി . എന്ന നമ്പർ വിജ്ഞാപനം താഴെ പട്ടികയിൽ , പറഞ്ഞിട്ടുളള 
ഭൂമിയെ സംബന്ധിച്ച് (പ്രസിദ്ധീകരിച്ചിരിക്കുന്നതിനാലും; 

പ്രസ്തുത ആക്ററ് 19 -ാം വകുപ്പ് (4) -ാം ഉപവകുപ്പു പ്രകാരം സംഗതി 
യുടെ അടിയന്തിര സ്വഭാവം പരിഗണിച്ച് പ്രസ്തുത ആക്ററ് 5 -ാം വകു 
പ്പിലെ വ്യവസ്ഥകൾ താഴെ പട്ടികയിൽ പറഞ്ഞിട്ടുളള സം .തിക്ക് ബാധക 
മാകുന്നതല്ലെന്നു കേരള സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നതിനാലും ; 

പ്രസ്തുത സ്ഥലം ഒരു പൊതു ആവശ്യത്തിനായി വിലയ്ക്കെടുക്കേണ്ട 
താം ഇന്ന് കേരള സർക്കാരിനു ബോധ്യമായിരിക്കുന്നതിനാലും ; ഇപ്പോൾ 
അതിനാൽ പ്രസ്തുത അകററ് 6 -ാം വകുപ്പു പ്രകാരം കേരള സർക്കാർ താഴെ 
പട്ടികയിൽ പറഞ്ഞിട്ടുളളതും 0.0182 ഹെക്ടർ വിസ്തീർണ്ണത്തിൽ അൽപ്പം 
കൂടുതാലം കുറവം വരുന്നതുമായ ഭൂമി, ഒരു പൊതുക്കാര്യത്തിന് അതായത് 
മുളംകുന്നത്തുകാവ് - തൃശ്ശൂർ റയിൽവേ സ്റേറഷനുകൾക്കിടയ്ക്ക് റയാൽ 
പ്പാത ഇരട്ടിപ്പിക്കുന്നതിന് ആവശ്യമുണ്ടെന്ന് ഇതിനാൽ പ്രഖ്യാപിക്കുകയും 
( പസ്തുത 

ആക്റ 7 -ാം വകുപ്പു പ്രകാരം (പസ"തുത സ്ഥലം 
വിലയ്ക്കെടുക്കുന്നതിനുളള -ഉത്തരവ് സ്വീകരിക്കുന്നതിന് തശ്ശൂർ-3 
റയിൽവെ - സ്ഥലമെടുപ്പ് സ്പെഷ്യൽ തഹശീൽദാരോട്, നിർ 8 ° ദശി 
ക്കുകയും ചെയ്യുന്നു . 

മാത്രമല്ല , പ്രസ്തുത ആക്ററ് 9 -ാം വകുപ്പ് (1) -Oം ഉപവകുപ്പു പ്രകാര 
മുളള നോട്ടീസ് പ്രസിദ്ധപ്പെടുത്തുന്ന തീയതിമുതൽ 15 ദിവസം കഴിയു 
മ്പോൾ ( പസ്തുത സ..മലം കൈവശപ്പെടുത്തിയെടുക്കേണ്ടതാണെന്നും 
സർക്കാർ 19 -ാം 

വകുപ്പ് 

(1)-ാം ഉപവകുപ്പു പ്രകാരം കളക്റ്ററോട 
നിർദ്ദേശിക്കുന്നു . 

സ്ഥലത്തിന്റെ1 പ്ലാൻ തൃശ്ശൂർ-3 റെയിൽവെ ( സ്ഥലമെടുപ്പ്) 
സ്പെഷ്യൽ തഹശീൽദാരുടെ ആഫീസിൽ സൂക്ഷിച്ചിട്ടുളളതും ആ ഫീസ 
സമയത്ത്എപ്പോൾ വേണമെങ്കിലും അത് പരിശോധിക്കാവുന്നതു നാ.കുന്നു . 


4 


പട്ടിക 


ജില്ല - തൃശ്ശൂർ. 
താലൂക്ക്- തശ്ശൂർ. 

വില്ലേജ° -തൃശ്ശൂർ. 
( ബ്ലോക്ക് നമ്പർ-244) 
( ഏകദേശ വിസ്തീർണ്ണമാണ് കൊടുത്തിട്ടുളളത്) 
( കമ നമ്പർ സർവേ നമ്പർ 

വിവരണം വിസ്തീർണ്ണം 

( ഹെക്ടറിൽ) 
2902/1-3 പുരയിടം 

0.0102 
2 2902/ 2-4 

0.0080 


1 


ആകെ 


0.0182 


വിശദീകരണക്കുറിപ്പ് 


( ഇത് വിജ്ഞാപനത്തിന്റെ ഭാഗമല്ല . എന്നാൽ പൊതു ഉദ്ദേശം വ്യക്ത 
മാക്കുന്നതിനുദ° ദേശിച്ചുകൊണ്ടുള്ളതാണ്.) 

ഇൻ ഡ്യൻ രാഷ്ടപതി 31-5-1963- ലെ 21463/ജുഡീഷ്യൽ II എന്ന നമ്പർ 
വിജ്ഞാപനം മൂലം ഈ സംസ്ഥാനത്ത് കേന്ദ്രസർക്കാരിന്റെ ഉപയോഗത്തി 
നായി ഭൂമി വിലയ്ക്കെടുക്കുന്നതിനുളള അധികാരം, കേരള സർക്കാരിനെ, അവ 
രുടെ സമ്മതത്തോടുകൂടി .മേൽപ്പിച്ചിട്ടുളളതും മുകളിൽ പട്ടികയിൽ വിവരി 
ച്ചിട്ടുളള ഭൂമി ഒരു പൊതു ആവശ്യത്തിന് അതായത് മുളംകുന്നത്തുകാവ് 
തൃശ്ശൂർ റെയിൽവേ സ്റേറഷനുകൾക്കിടയ ° ക്ക് റയിൽപ്പാത ഇരട്ടിപ്പിക്കു 
ന്നതിന് ആവശ്യമാണെന്ന് സർക്കാരിന് ബോധ്യപ്പെട്ടിട്ടുളളതും ആകുന്നു . 

മേൽപ്പറഞ്ഞ ഉദ്ദേശം നിറവേറ്റുന്നതിനുവേണ്ടിയുളളതാണ് 
( പഖ്യാപനം, 


פיפס 


By order of the Governor, 

T , SANIKARAN , 
ddditional Secretary to Government. 


TOINTED AND PUBLISHIED BY TIIE S. G. P. AT THE GOVERNMENT PRETU . 

TRIVANDRUM, 1983 . 


Ney Wa MV 


Government of Mala 

1993 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


18th February 1983 
Vol. XXVIII] Trivandrum , Friday , 

[No. 159 
29th Magha 1904 (Saka ) 


NOTIFICATION 
UNDER SECTION 13 OF THE KERALA SURVEY 

AND BOUNDARIES Act , 1961 
No. B2-265 / 79 . 

14th February 1983. 
It is hereby notified under section 13 of the Kerala Survey and 
Boundaries Act, 1961 (Act 37 of 1961) that the survey of the under 
mentioned areas is now complete . 

Unless the survey hereby notified is modified by a decree of a Civil 
Court under the provisions of section 14 of the said Act, the records of 
the survey shall be conclusive proof that the boundaries determined and 
recorded therein have been correctly determined and recorded . 

PARTICULARS OF THE AREA 
Taluk - Trichur . 

Village - Kanimangalam . 
By . Nos. Completed . — 115 /6 , 115/7, 115/8 . 


( Sd .) 
Special Tahsildar (LA) Railways and 

Land Acquisition Officer 


Trichur . 

33/562 /S 


2 


NOTICE 


UNDER SECTION 9 (5 ) OF THE KERALA LAND ACQUISITION ACT, 1961 

( ACT 21 Or 1962) . 
No. B1-650/82 . 

15th February 1983 . 
Notice is hereby given that the Government intend to take possession 
of the lands mentioned in the list below which are required for a public 
purpose under the Kerala Land Acquisition Act, 1961 " ( Act 21 of 1962). 
All persons interested in the lands are required to appear in person or by 
authorised agent on the date, time and place noted below and to state/put in 
a statement in writing signed by themselves or their agents showing the nature 
of their respective interests in the lands and the amount and particulars 
of their claim to compensation for such interests in the lands and their 
objections, if any to the measurements made under section 8 of the Act. 
Note - If the persons interested refuse to make a.claim to compensation 

or omit without sufficient reasons, to make such claim , the 
amount to be awarded by the Court, in the event of a reference 
being made to it on application made by them shall in no case 
exceed the amount awarded by the Collector under section 11 of 
the Act . 


താഴെ കൊടുത്തിരിക്കുന്നലിസ്റ്റിൽ പറഞ്ഞിട്ടുളളതും, 1961 - ലെ കേരള 
സ്ഥലമെടുപ്പ് ആക്ററ " (1962- ലെ 21-ാം ആക്ററ്) ( പകാരം ഒരു പൊതു 
ക്കാര്യത്തിന് ആവശ്യമായിട്ടുളളതുമായ 

ഭൂമി 

കൈവശപ്പെടു ത്തുവാൻ 
ഗവൺമെൻറ് ഉദ ° ദേശിക്കുന്നുവെന്ന് ഇതിനാൽ നോട്ടീസ് നൽകിയിരിക്കുന്നു . 
( പസ്തുത ഭൂമിയിൽ അവകാശബന്ധമുളള എല്ലാപേരും നേരിട്ടോ, അധികത 
ഏജൻമൂലമോതാഴെപ്പറയുന്ന തീയതിയിലും സമയത്തും സ്ഥലത്തും ഹാജരാ 
വുകയും ഭൂമിയിൽ അവരോരോരുത്തർക്കുമുളള അവകാശബന്ധങ്ങളുടെ സ്വഭാ 
വവും, ഭൂമിയിൽ അങ്ങനെയുളള അവകാശബന്ധങ്ങൾ സംബന്ധിച്ചിടത്തോളം 
നഷ്ടപതിഫലത്തിന് അവർക്കുളള തേർച്ചയുടെതുകയും വിവരങ്ങളും 
ആക്ററ് 8 -ാം വകുപ്പു പ്രകാരം എടുത്തിട്ടുളള അളവ് സംബന്ധിച്ച് വല്ല 
ആക്ഷേപവുമുണ്ടെങ്കിൽ അതും ഏതാണെന്ന്കാണിച്ചുകൊണ്ട് പ്രസ്താവന 
ചെയ്യുകയും, അവരേം അവരുടെഏജൻറുമാരോ എഴുതി ഒപ്പിട്ട ഒരു സ ° റേറററു 
മെൻറ് സമർപ്പിക്കുകയും ചെയ്യണമെന്ന് അവരോട് ആവശ്യപ്പെടുന്നു . 
കുറിപ്പ് :-അവകാശബന്ധമുളളവർ നഷ്ട പ്രതിഫലത്തിന് തേർച്ച് ചെയ്യാൻ 

കൂട്ടാക്കാതിരിക്കുകയോ മതിയായ കാരണമില്ലാതെ അങ്ങനെ 
തേർച്ച 

ചെയ്യാൻ വീഴ്ച ചെയ്യുകയോ ചെയ്യുന്നപക്ഷം അവ 
രുടെ അപേക്ഷയിൻമേൽ 

കോടതിക്ക് റഫറൻസ 

അയക്കുന്ന 
സംഗതിയിൽ കോടതി വിധിച്ചുകൊടുക്കേണ്ട തുക യാതൊരു 
സംഗതിയിലും ആക°ററ് 11 -ാം 

വകുപ്പു പ്രകാരം കളക്ടർ 
വിധിച്ചു കൊടുക്കുന്നതുകയിൽ കവിയാൻ പാടില്ലാത്തതാകുന്നു . 
ഹാജരാകേണ്ട തീയതിയും സമയവും സ്ഥലവും -1983 മാർച്ച് 16-ാം തീയതി 

രാവിലെ 11 മണിക്ക് തൃശ്ശൂർ റെയിൽവേ ലാൻഡ അക്വിസിഷൻ 
സ്പെഷ്യൽ തഹശീൽദാർ മുമ്പാകെ. 


3 


PARTICULARS OF LANDS 
District - Trichur . 


Taluk - Talappilly. 


Village - Minalur. 


Description - Dry . 


Sy.No. 


3/1 
3/2 


Extent in 
Hectare 
0.0384 
0.0288 


Total 


0.0672 


(Sd .) 
Land Acquisition Officer & 
Special Tahsildar ( L.A.), 

Railways. 


Trichur- 3. 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS , 

TRIVANDRUM , 1983. 


Reg. No. KL/ T ( N )/12 


Government of Kerala 

1983 


KERALA GAZETTE 


EXTRAORDINARY 
PUBLISHED BY AUTHORITY 


Vol. XXVII ] Trivandrum , Friday, 


18th February 1983 
29th Magha 1904 (Saka) 


[ No. 160 


ERRATUM TO DRAFT DECLARATION 
ബി , 313/82. 

1983 ഫെബ്രുവരി 16. 
ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴ താലൂക്കിൽ മാരാരിക്കുളം തെക്ക് വില്ലേ 
ജിൽ ആലപ്പുഴ എറണാകുളം ( ബാഡ് ഗേജ് റയിൽവേ ലൈൻ നിർമ്മിക്കുന്ന 
തിന് സ്ഥലം പൊന്നും വിലയെടുക്കുന്നത് സംബന്ധിച്ച്, 1961 - ലെ കേരളാ 
സ്ഥലമെടുപ്പ് നിയമം (1962- ല് 21 -ാം നിയമം) 19 (4) 6 -ാം വകുപ്പു പ്രകാരം 
26-2-1981 - ലെ 153-ാം നമ്പർ അസാധാരണ ഗസറ്റിൽ 2 മുതൽ 4 വരെ പേജു 
കളിൽ ഇംഗ്ലീഷിലും മലയാളത്തിലും ബ്ലോക്ക് നമ്പർ 6- ൽ, കേരള സർക്കാറിൻറ 
16-2-1981- ലെ S.R.O.No. 267| 8i ( പകാരവും 30634 / TB2/ 80 / TF & P എന്ന 
നമ്പരിലും പ്രസിദ്ധം ചെയ്ത പ്രഖ്യാപന പട്ടികയിൽ ; 

ജില്ല - ആലപ്പുഴ 
താലൂക്ക് അമ്പലപ്പുഴ 

വില്ലേജ്_മാരാരിക്കുളം തെക്ക 

For ( പകരം) 
( കമ നമ്പർ സർവ്വേ നമ്പർ വിവരണം 

വിസ്തീർണ്ണം 
3 74| 9-2 നിലം 

0.0036 
Read ( വായിക്കുക) 
( കമ നമ്പർ സർവ്വേ നമ്പർ വിവരണം 

വിസ്തീർണ്ണം 
3 74|9-2 നാളതുപുരയിടം 

0.0036 

( ഒപ്പ്) 
ആലപ്പുഴ. 

സ്പെഷ്യൽ തഹശീൽദാർ, 

(എൽ. എ .) റയിൽവേ, 
PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS, 

TRIVANDRUM, 1983 . 
33 /563/J . 


Reg. No. KL/ TV (N )/12 


Government of Kerala 

1983 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


കടുത 


അവ 


18th February 1983 
Vol. XXVIII] Trivandrum , Friday, 

[ No. 161 

29th Magha 1904 (Saka ) 
1961 - ലെ കേരളാ സ്ഥലമെടുപ്പ് ആക്ററ് (1962- ലെ 21 -ാം 
ആക്ററ്) 9 (5) വകുപ്പ് പ്രകാരമുളള നോട്ടീസ് 
നമ്പർ A -507/ 82 . 

1983 ഫെബ്രുവരി 14. 
താഴെക്കൊടുത്തിരിക്കുന്നലിസ്റ്ററിൽ പറഞ്ഞിട്ടുളളതും 

1961 - ലെ കേരളാ 
സ്ഥലമെടുപ്പ് ആക്ററ് (1962- ലെ 21 -ാം ആക്ററ്) ( പകാരം ഒരു പൊതു 
ക്കാര്യത്തിന് ആവശ്യമായിട്ടുളളതുമായ ഭൂമി കൈവശപ്പെടുത്തുവാൻ സർ 
ക്കാർ ഉദ്ദേശിക്കുന്നുവെന്നു ഇതിനാൽ നോട്ടീസ് നൽകിയിരിക്കുന്നു . 
(പസ്തുത ഭൂമിയിൽ അവകാശബന്ധമുളള എല്ലാവരും നേരിട്ടോ അധി 

ഏജൻറു മൂലമോ താഴെ പറയുന്ന തീയതിയിലും സമയത്തും 
സ്ഥലത്തും ഹാജരാക്കുകയും ഭൂമിയിൽ അവരോരോരുത്തർക്കുമുളള 
കാശബന്ധങ്ങളുടെ സ്വഭാവവും ഭൂമിയിൽ അങ്ങനെയുളള അവകാശബന്ധ 
ങ്ങളെ സംബന്ധിച്ചിടത്തോളം നഷ്ടപതിഫലത്തിന് അവർക്കുളള തേർച്ച 
യുടെ തുകയും വിവരങ്ങളും ആക്ട് 8 -ാം വകുപ്പ് പ്രകാരം എടുത്തി 
ട്ടുളള അളവ് സംബന്ധിച്ചു വല്ല ആക്ഷേപവുമുണ്ടെങ്കിൽ അതും ഏതാണെന്നു 
കാണിച്ചുകൊണ്ട് പ്രസ്താവന ചെയ്യുകയും അവരോ അവരുടെ ഏജൻറു 
മാരോ 

എഴുതി ഒപ്പിട്ട് ഒരു സ ° റേറററുമെൻറ് സമർപ്പിക്കുകയും ചെയ്യ 
ണമെന്നു അവരോടു ആവശ്യപ്പെടുന്നു . 
കുറിപ്പ് :-അവകാശബന്ധമുളളവർ നഷ്ട്രപതിഫലത്തിന് തേർച്ച ചെയ്യാൻ 

കൂട്ടാക്കാതിരിക്കുകയോ മതിയായ കാരണമില്ലാതെ 
തേർച്ച ചെയ്യാൻ വീഴ° ച ചെയ്യുകയോ ചെയ്യുന്നപക്ഷം 
രുടെ അപേക്ഷയിൻമേൽ കാടതിക്കും റഫറൻസ 

അയക്കുന്ന 
സംഗതിയിൽ കാടതി വിധിച്ചുകൊടുക്കേണ്ട തുക യാതൊരു 
സംഗതിയിലും 

11 -ാം 

വകുപ്പു പ്രകാരം കളക്ടർ 
വിധിച്ചു കൊടുക്കുന്നതുകയിൽ കവിയാൻ പാടില്ലാത്തതാകുന്നു . 
ഹാജരാകുന്ന തീയതിയും സമയവും സ്ഥലവും 28-2-1983 -ാം തീയതി 
കാലത്ത്11 മണിക്ക് ആലപ്പുഴ റയിൽവേ സ്ഥലമെടുപ്പ് തഹസിൽദാർ 
മുമ്പാകെ 
331564 V 


അങ്ങനെ 
ആപ 


ആക °ററ 


2 


ഭൂമിയുടെവിവരണം 


ജില്ലാ --ആലപ്പുഴ 


വിവരണം 


1 


താലൂക്ക് 

-അമ്പലപ്പുഴ 
( കമ 

സർവ്വ നമ്പർ 
നമ്പർ 

386 / 1 - A4 
2 

36215-2 
3 

406/2D8 
4 

406 / 2D9 

406/2017 . 
6 

406/2Dil 
1 

406/ 6 -B4 
8 

406/ 6B5 

406| 7A 2 
10 

406/8A4 
11 

407/2AC17 
12 

407/2AC18 
13 

407 / 3g4 
14 

4063,9 
15 

407 /3g14 
16 

407/ 3g16 
17 

407/3g17 
18 

407 /3g18 
19 

407/3g19 
20 

407 / 3g20 
21 

407/ 3g21 
22 

407j3g22 
23 

407/3g23 
24 

410 / 5 
25 

3641-5 
26 

364/1-6 
27 

364 /1-7 
28 

364/9-4 
29 

364/ 9-5 
30 

3649-6 
31 

3649-7 
32 

364 / 9-8 


പുരയിടം 

ടി 
ടി 
ടി 
ടി 
ടി 
SL 
S 
ടി 
ടി 
ടി 
ടി 
ടി 
ടി 
ടി 
ടി 
ടി 
ടി 
ടി 
ടി 
ടി 
ടി 
ടി 
ടി 


വില്ലേജ-ആര്യാടുതെക്ക് 

വിസ്തീർണ്ണം 
(ആർസ ) 

01.21 
08. 32 
05.76 
01.21 
02.30 
00:22 
01.30 
| 00.06 
02.01 
03.45 
12.60 
01.21 
01 33 
0.85 
00 64 
03.25 
00.19 
01.64. 
00.80 
00.53 
00.67 
02.30 
00.95 
08,78 
01.30 
01.07 
00,67 
00.90 
- 01.33 
- 00.85 
04.50 
00 58 


Bഗഗഗഗഗഗഗഗമഴഗ്ര 


ടി 
ടി 
ടി 


ടി 
s ) 
ടി 


ആലപ്പുഴ. 


( ഒപ്പ്) 
സ്പെഷ്യൽ തഹസിൽദാർ , 

(എൽ, എ . റയിൽവേ) 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS. 

TRIVANDRUM , 1983 . 


